© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


645 


KERALA GAZETTE 


[Parr II 





SCHEDULE 
Sl. Name of the legal Relationship with Age 
No. heirs the deceased 
1 Umayya Mother 64 
2 Najla Ayamon Wife 32 
3 Fathima Naina, M. K. Daughter 11 
4 Nairin, M. K. ‘ 6 
5 Sabitha Sister 46 
6 Mohamed Basheer Brother 44 
7 Mohamed Shameer % 40 
8 Mohamed Suneer ) 35 
9 Mohamed Sajeer ” 31 
Taluk Office, (Sd.) 
Thirurangadi. Tahsildar. 


തിരുത്തല്‍ പരസ്യം 
() 


നമ്പര്‍ സി2-6396/2019. 2020 നവംബര്‍ 18. 


23-6-2020-ാ൦ തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 25, 
വാല്യം 1%, പാര്‍ട്ട്‌ 111 കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 4515-ല്‍ പ്രസിദ്ധീകരിച്ച 
സിമ-6396/2019-ാം നമ്പര്‍ പരസ്യത്തില്‍ അവകാശികളില്‍ 
ക്രമനമ്പര്‍ 1-ന്റെ പേര്‍ “മമ്മതു' എന്നുള്ളത്‌ 'മമ്മുതു' എന്ന്‌ 
തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(2) 


നമ്പര്‍ സി2-547/2020. 2020 നവംബര്‍ 18. 


23-6-2020-ാ൦ തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 25, 
വാല്യം 1%, പാര്‍ട്ട്‌ 111 കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 4522-68 പ്രസിദ്ധീകരിച്ച 
സി2-547/2020-ാം നമ്പര്‍ പരസ്യത്തില്‍ ക്രമനമ്പര്‍ 4-ന്റെ വയസ്‌ 
“7” എന്നുള്ളത്‌ “57 എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(3) 


നമ്പര്‍ സി2-182/2020. 2020 നവംബര്‍ 18. 


23-6-2020-ാ൦ തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 25, 
വാല്യം 1%, പാര്‍ട്ട്‌ 111 കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 4518-ല്‍ പ്രസിദ്ധീകരിച്ച 
സിമ-182/2020-ാ൦ നമ്പര്‍ പരസൃത്തില്‍ പരേതന്റെ പേര്‌ 
“അബ്ദുല്‍സ്സ ലാം, പാലക്കപറമ്പില്‍' എന്നുള്ളത്‌ 
“അബ്ദുസ്സലാം, പാലക്കപറമ്പില്‍' എന്ന്‌ തിരുത്തി 
വായിക്കേണ്ടതാണ്‌. 


(4) 


നമ്പര്‍ സി2-4897/2019. 2020 നവംബര്‍ 18. 


23-6-2020-ാം തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 25, 
വാല്യം 1%, പാര്‍ട്ട്‌ 111 കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 4511-ല്‍ പ്രസിദ്ധീകരിച്ച 
സി2-4897/2019-ാം നമ്പര്‍ പരസ്യത്തില്‍ പരേതയുടെ പേര്‍ 
“സൂചലോചന, കെ.” എന്നുള്ളത്‌ “സുലോചന, കെ.” എന്ന്‌ 
തിരുത്തി വായിക്കേണ്ടതാണ്‌. 


108 


(5) 


നമ്പര്‍ സി2-15106/2019. 2020 നവംബര്‍ 18. 


23-6-2020-ാ൦ തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 25, 
വാല്യം 1%, പാര്‍ട്ട്‌ 111 കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 4503-ല്‍ പ്രസിദ്ധികരിച്ച 
സി2-15105/2019-ാം൦ നമ്പര്‍ പരസൃത്തില്‍ അവകാശികളില്‍ 
ക്രമനമ്പര്‍ 1-ന്റെ പേര്‌ “സതി” എന്നുള്ളത്‌ “സതി നായര്‍ 


എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(6) 


നമ്പര്‍ സി2-14592/2019. 2020 ആഗസ്റ്റ്‌ 12. 


19-5-2020-ാം തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 20 
(വാല്യം 17%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
3559-ല്‍ 


വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ (പസി ദ്ധീകരിച്ച 


സി2-14592/2019-ാ൦ നമ്പര്‍ പരസ്ൃത്തില്‍ പരേതന്റെ 


അവകാശികളില്‍ ക്രമനമ്പര്‍ 2-ന്റെ പേര്‌ 
“മൂഹമ്മദ്‌ റഈഫ്‌ കൊടുഞ്ഞി പള്ളിക്കല്‍” എന്നുള്ളത്‌ 
“മൂഹമ്മദ്‌ റഈഫ്‌ കൊടുഞ്ഞി പള്ളിക്കല്‍” എന്ന്‌ തിരുത്തി 


വായിക്കേണ്ടതാണ്‌. 
(7) 


നമ്പര്‍ സി2-1357/2020. 2020 ഡിസംബര്‍ 9. 


18-8-2020-ാം൦ തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 33 
വാല്യം 1%, പാര്‍ട്ട്‌ 111 കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
5906-ല്‍ 
പരസ്ൃത്തില്‍ 


വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 
നമ്പര്‍ 


(പസി ദ്ധീകരിച്ച 
012-1357/2020-90 പരേതന്‍ 
അബ്ദുസ്സമദ്‌, മേലോത്ത്‌ ഹൌസ്‌ എന്നയാളുടെ വില്ലേജ്‌ 


“പരപ്പനങ്ങാടി' എന്നുള്ളത്‌ “തിരൂരങ്ങാടി” എന്ന്‌ തിരുത്തി 


വായിക്കേണ്ടതാണ്‌. 
താലൂക്കാഫീസ്‌, രൂപ്പ) 
തിരൂരങ്ങാടി. തഹശീൽദാർ. 


Ponnani Taluk 
പരസ്യം 
(a) 


നമ്പര്‍ ഡി1-5239/2020. 2020 ഒക്ടോബര്‍ 8. 


പൊന്നാനി താലൂക്കില്‍ നന്നംമുക്ക്‌ വില്ലേജില്‍ 
(പിയ, കെ. ഷ/0 നാരായണന്‍, കെ. പി., കോട്ടയില്‍ പടി 
ഹഈസ്‌, മൂക്കുതല, പി. ഒ. പിടാവന്നൂര്‍ എന്നവര്‍ മരിച്ചു 
പോയെന്നും പരേതയുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവ ശൃമാണെന്നും 
നാരായണന്‍, കെ. പി. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ നന്നംമുക്ക്‌ 


കാണിച്ച്‌ പരേതയുടെ ഭര്‍ത്താവ്‌ 


വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ പ്രിയ, കെ. 
70 നാരായണന്‍, കെ. പി., കോട്ടയില്‍ പടി ഹൌസ്‌, 
മുക്കുതല, പി. ഒ. പിടാവന്നൂര്‍ എന്നവര്‍ 30-8-2020-90 തീയതി 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 3 (മൂന്ന്‌) പേര്‍ മാഠരരതമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 





26th Jan. 2021] COMMISSIONERATE OF LAND REVENUE 649 
ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ SCHEDULE 
നമ്പര്‍ പേര്‍ ബന്ധം 
Si. Name of Relationship with the Age 
1 നാരായണന്‍, കെ. പി. ഭര്‍ത്താവ്‌ 56 No. legal heirs deceased 
; സ്നേഹ, കെ. പി. മകള്‍ *° 1 Ali Mehdi Father 61 
3 സഞ്ജീവ്‌, കെ. പി. മകന്‍ 17 
ര. 2 Nafeesa Ali Mother M 
മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതയുടെ അനന്തരാവകാശി 
കളെന്നുള്ള തിന്‌ അനന്തരാവകാശ സാക്ഷ്ൃപ്രതം 3 Arifa Ali Sister 36 
അനുവദിക്കുന്നതില്‍ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം ; ; 
ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 4 Afira Sinushad ” 29 
ദിവസങ്ങള്‍ക്കുള്ളില്‍ രേഖാമൂലം പൊന്നാനി തഹശീല്‍ദാര്‍ 5 Fabra Ali Mahdi . % 
മുമ്പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 6 Mohammed Bilal Brother 22 


(2) 


നമ്പര്‍ ഡി1-6833/2020. 2020 ഡിസംബര്‍ 9. 


പൊന്നാനി താലൂക്കില്‍ ആലംകോട്‌ വില്ലേജില്‍ 
ഗോപാലകൃഷ്ണന്‍, 5/0 കൂട്ടാവു, മേലാറയില്‍ ഹൌസ്‌, 
ചിയ്യാന്നൂര്‍, പി. ഒ. കോക്കൂര്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്നും 
കാണിച്ച്‌ പരേതന്റെ ഭാരൃ പുഷ്പ ഗോപാലകൃഷ്ണന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ആലംകോട്‌ വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ഗോപാലകൃഷ്ണന്‍, 8/0 കുട്ടാവു, 
മേലാറയില്‍ ഹൌസ്‌, ചിയ്യാന്നൂര്‍, പി. ഒ. കോക്കൂര്‍ എന്നയാള്‍ 
22-4-2020-റാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 (നാല്‌) പേര്‍ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 പുഷ്പ ഗോപാലകൃഷ്ണന്‍ ഭാരൃ 58 

2 ബിനീഷ്‌, എം. ജി. മകന്‍ 39 

3 അനീഷ്‌ 36 

4 വിജേഷ്‌, ജി. 34 


മമ 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ള തിന്‌ അനന്തരാവകാശ സാക്ഷ്ൃപ്രതം 
അനുവദിക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 
ദിവസങ്ങള്‍ക്കുള്ളില്‍ രേഖാമൂലം പൊന്നാനി തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


8) 


No. D1-7018/2020. 30th December 2020. 


Notice is hereby given to all whom it may concern 
that Ali Mehdi F/o Badhisha Ali, Alungal House, 
(Bhadisha Manzil), Palappetty, Perumpadappu Village, 
Ponnani Taluk, Malappuram District, Kerala State has filed 
an application to this office for the issue of a legal 
heirship certificate in respect of his Son Badhisha Ah, 
s/o, Ali Mehdi, Alungal House, (Bhadisha Manzil), 
Palappetty, Perumpadappu Village, Ponnani Taluk, 
Malappuram District, Kerala State who expired on 
22-6-2016. On enquiry it has been revealed that the 
undermentioned 6 (Six) members are the legal heir of the 
deceased Badhisha Ali. 


Gaz. No. 4/2021/DTP (CLR). 


109 


It is proposed to issue a legal heirship certificate as 
per the application of the petitioner and objections if any 
against the issuance of the said legal heirship certificate 
should be filed in persons before the Tahsildar, Ponnani 
within 30 days from the date of publication of this notice 
in the Kerala Government Gazette. Objections sent by post 
or filed after the stipulated time will not be considered. 


@) 


No. D1-5110/2020. 7th October 2020. 


Notice is hereby given to all whom it may concern 
that Deepa, P., w/o Midhun, Vengayil House, Pallapram, 
P. O. Ponnani, Ponnani Nagaram Village, Ponnani Taluk, 
Malappuram District, Kerala State has filed an application 
to this office for the issue of a legal heirship certificate in 
respect of Vengayil Midhun, s/o Sreedharan Vengayil, 
Vengayil House, Uroob Nagar, Pallapram, P. O. Ponnani, 
Ponnani Nagaram Village, Ponnani Taluk, Malappuram 
District, Kerala State who expired on 22-2-2020. On 
enquiry it has been revealed that the undermentioned 4 
(Four) members are the legal heir of the deceased 
Vengayil Midhun. 


SCHEDULE 
SI. Name of Relationship with the Age 
No. legal heirs deceased 
1 Malathy, V. Mother 58 
2 Deepa, P. Wife 28 
3 Vedika, V. Daughter 5 
4 Naveen Krishna, V. M. Son 1 


It is proposed to issue a legal heirship certificate as 
per the application of the petitioner and objections if any 
against the issuance of the said legal heirship certificate 
should be filed in persons before the Tahsildar, Ponnani 
within 30 days from the date of publication of this notice 


in the Kerala Government Gazette. Objections sent by post 
or filed after the stipulated time will not be considered. 





650 KERALA GAZETTE [Parr III 
6) ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
No. D1-5240/2020. Sth October 2020. നമ്പര്‍ ബന്ധം 
Notice is hereby given to all whom it may concern 1 അലവി, പി. പി. ഭര്‍ത്താവ്‌ 77 
that Sathi, P. M., w/o Parameswaran Namboothiri, P. M. 2 മുഹമ്മദ്‌ സഈദ്‌ മകന്‍ at 
Moothedath Mana, Mookkuthala, P. O. Pidavannur ന 
; ; 3 അബ്ദുറഹിമാന്‍ [ി 38 
Nannammukku Village, Ponnani Taluk, Malappuram . 
District, Kerala State has filed an application to ‘ അബഭുള്ളം പി. പി, ” a 
this office for the legal heirship certificate in 5 അബ്ദുസലാം 2 35 
respect of Parameswaran Namboothiri, P. M. 6 മൈമൂന മുകള്‍ 51 
s/o Narayanan Namboothiri Moothedath Mana, 
7 ആയിഷ » 49 
Mookkuthala, P. O. Pidavannur Nannammukku Village, 
Ponnani Taluk, Malappuram District, Kerala State who $ മറിയം ” “ 
expired on 15-9-2020. On enquiry it has been revealed that 9 ജമീല, പി. പി. 44 


the undermentioned 4 (Four) members are the legal heir 
of the deceased Parameswaran Namboothiri, P. M. 


Schedule 
SI. Name of Relationship with the Age 
No. legal heirs deceased 
1 Sathi, P. M. Wife B 
2 Balagangadharan, M. Son 52 
3 Mini, M. Daughter 48 
4 Mrudula, M. 46 


” 


It is proposed to issue a legal heirship certificate as 
per the application of the petitioner and objections if any 
against the issuance of the said legal heirship certificate 
should be filed in persons before the Tahsildar, Ponnani 
within 30 days from the date of publication of this notice 
in the Kerala Government Gazette. Objections sent by post 
or filed after the stipulated time will not be considered. 


Taluk Office, 
Ponnani. 


(Sd.) 
Tahsildar. 


Kondotty Taluk 


പരസ്യം 


നമ്പര്‍ സി2-3650/2020. 2020 നവംബര്‍ 24. 


കൊണ്ടോട്ടി താലൂക്കില്‍ വാഴയൂര്‍ വില്ലേജില്‍ 


പിലാത്തോട്ടത്തില്‍ വീട്ടില്‍ വാഴയൂര്‍ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന പാത്തുമ്മക്കുട്ടി എന്നവര്‍ 3-9-2019-ഠാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥാപി 
ച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകന്‍ അബ്ദുസ്സലാം ഈ 
ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വാഴയൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 


ചെയ്യപ്പെട്ടിരിക്കുന്നു. 


110 


10 ആമിനകുട്ടി, പി. പി. 36 


മുകളില്‍ പറഞ്ഞവരെ മാഠ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 


അവധികഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
കൊണ്ടോട്ടി. തഹശീല്‍ദാര്‍. 


KOZHIKODE DISTRICT 
Vadakara Taluk 


പരസ്യം 


നമ്പര്‍ ജെ-6028/2020. 2020 നവംബര്‍ 13. 


വടകര താലൂക്കില്‍ കോട്ടപ്പള്ളി വില്ലേജില്‍ വള്ള്യാട്‌ 
ദേശത്ത്‌ കെ. എം. കുഞ്ഞിരാമന്‍ ഗുരിക്കള്‍, മേലൂര്‍മഠത്തില്‍, 
വള്ള്യാട്‌ എന്നയാള്‍ 20-4-2017-ാം തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശങ്ങള്‍ വാങ്ങിക്കാന്‍ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട്‌ 
മകന്‍ കൃഷ്ണപ്രസാദ്‌ സമര്‍പ്പിച്ച അപേക്ഷയില്‍ കോട്ടപ്പള്ളി 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 


താഴെ പേരെഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ കണ്ടിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ശോഭ, എം. എം. മകള്‍ 59 

2 കൃഷ്ണപ്രസാദ്‌, എം. എം. മകന്‍ 57 

3 ജയപ്രഭ, എം. എം. മകള്‍ 54 

4 ജയപ്രകാശ്‌, എം. എം. മകന്‍ 52 

5 ജയകൃഷ്ണന്‍, എം. എം. 5 46 


